1292 


KERALA GAZETTE 


[ PART IV 


KERALA STATE RURAL ROADS 

DEVELOPMENT AGEANCY 


Down Load Start Date _ 5 - 9 - 2014. 
Document Download End Date — 18 - 9- 2014 . 
Last Date of Submission — 18-9 -2014 . 


ഇ -ദർഘാസ് നോട്ടീസ് 


Total 
| Packages 


Total No. 
of Roads 

286 


Total Length 

(in K . m. ) 
- 665.130 


Total PAC 
( " in Cr ) 
587. 070 


- 


275 


The bid forms and other details can be obtained 
from the website www . pmgsytendersker. gov.in . 


നമ്പർ 02 / CE - KSRRDA/2014/ 1604/ AB1, 2014 ആഗസ്റ്റ് 21, 
-- കേരള ഗവർണ്ണർക്കു വേണ്ടി തിരുവനന്തപുരം കേരള 
സ്റ്റേറ്റ് റൂറൽ റോഡ്സ് ഡവലപ്മെന്റ് ഏജൻസിയിലെ ചീഫ് 
എൻജിനീയർ ചുവടെ ചേർത്തിരിക്കുന്ന പ്രവർത്തികൾക്കു 
വേണ്ടി പരിചയ സമ്പന്നരും സാങ്കേതിക ശേഷിയുള്ളവരും 
സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ്/ കേന്ദ്ര പൊതുമരാമത്ത് 
വകുപ്പ്/ റയിൽ വേ വകുപ്പ്/തദ്ദേശ സ്വയം ഭരണ വകുപ്പ് 
തുടങ്ങിയവയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവരുമായ കരാറുകാർ / 
സ്ഥാപ ന ങ്ങൾ എന്നിവ രിൽ നിന്നും ശത മാന നിരക്കിൽ 
മൽ സ ര സ്വ ഭാ വ മു ള്ള ദർഘാ സു കൾ 18 - 9 - 2014 വരെ 
ഓൺലൈനായി ക്ഷണിച്ചുകൊള്ളുന്നു . 

- വെബ് സൈറ്റിൽ ദർഘാസ് ലഭിക്കുവാൻ തുടങ്ങുന്ന 
തീയതി- 5 - 9 - 2014. 


P . R . SAJIKUMAR , 

Chief Engineer 
Kerala State Rural Roads 

Development Agency. 


വെബ് സൈറ്റിൽ ദർഘാസ് ലഭ്യമാകുന്ന അവസാന 
തീയതി 18 -9 - 2014. 


- ദർഘാസ് സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി 
18 - 9 - 2014. 


ആകെ 
പാക്കേജ് 


ആകെ 
റോഡുകളുടെ 
എണ്ണം 


ആകെ 
റോഡുകളുടെ 
നീളം ( കി. മീ .) 


ആകെ 
പി . എ . സി . 
- ( കോടി 
രൂപയിൽ) 


275 


286 


665 . 130 


587 . 070 


കൂടുതൽ വിവരങ്ങൾ www.pmgsytendersker.gov.in എന്ന 
വെബ്സൈറ്റിൽ ലഭ്യമാണ്. 


No. 02/ CE - KSRRDA/2014 /1604/ AB1. 


21st August 2014. 


Chief Engineer, Kerala State Rural Roads 
Development Agency (KSRRDA) invites on behalf of the 
Governor of Kerala On - line percentage rate bids from 
approved and eligible Contractors registered with Public 
Works Department of States / Central Public Works 
Department /Railways/Local Self Government Department 
upto 18 - 9 - 2014 for PMGSY works . 


372 


